Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


0 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


ക 


സം 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ജൂലൈ 6 

6th July 2021 
1196 മിഥുനം 22 
22nd Mithunam 1196 


നമ്പർ 


27 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ആഷാഢം 15 
15th Ashadha 1943 


PART II 


Co - operative Department 


മലപ്പുറം ജില്ലാ സഹകരണ സംഘം ജനറൽ ജോയിന്റ് രജിസ്ട്രാറുടെ ഉത്തരവ് 

[ ( ഹാജർ : ശ്രീമതി ഗ്ലാഡി ജോൺ പുത്തൂർ , ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) ] 


നമ്പർ JRMPM / 323 2020. എ.ഇ.എൻ. 


2021 ഫെബ്രുവരി 16 . 


വിഷയം : -സമാപ്തീകരണം - താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് കോക്കനട്ട് പ്രോസസിംഗ് ആന്റ് മാർക്കറ്റിംഗ് സർവ്വീസ് 

സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എം - 588 - ലിക്വിഡേഷൻ നടപടികൾ പൂർത്തീകരിച്ച് കേരള സഹകരണ 
സംഘം നിയമം വകുപ്പ് 74 പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് ഉത്തരവാകുന്നത് സംബന്ധിച്ച് . 


പരാമർശം : - ( 1 ) സഹകരണ സംഘം ( ജനറൽ ) ജോയിന്റ് രജിസ്ട്രാറുടെ 26-6-2018 - ലെ എച്ച്എംസി 8071 / 2014 / കെഡിസ് 

ഉത്തരവ് . 
( 2 ) മലപ്പുറം ജില്ല ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) 

-ന്റെ 15-10-2020 - ലെ JRMPM / 323 , 2020 എ ഇ എൽ 
നമ്പർ കത്ത് . 


( 3 ) സംഘം ലിക്വിഡേറ്ററുടെ 3-2-2021 -ാം തീയതിയിലെ ടിഎൻ 1099/2018 നമ്പർ അപേക്ഷയും 3-2-2021 - ലെ 

സംഘം പൊതുയോഗത്തിലെ ഒന്നാം നമ്പർ തീരുമാനവും . 

( 4 ) തിരൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) -ന്റെ 3-2-2021 - ലെ ടിഎൻ 1099 / 2018 നമ്പർ കത്ത് . 
മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ താനൂർ ആസ്ഥാനമാക്കി ഒരു പ്രോസസിംഗ് ആന്റ് മാർക്കറ്റിംഗ് സഹകരണ 
സംഘമായി 29-3-2000 - ൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട് 30-3-2000 - നു പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് 
കോക്കനട്ട് പ്രോസസിംഗ് ആന്റ് മാർക്കറ്റിംഗ് സർവ്വീസ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എം - 588 - ന്റെ പ്രവർത്തനം പരാമർശം 
( 1 ) പ്രകാരം സമാപ്തീകരിച്ച് കൊണ്ട് ഉത്തരവായതിന്റെ അടിസ്ഥാനത്തിൽ താനൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി 
നിയമിച്ചുകൊണ്ട് ഉത്തരവാകുകയും 12-10-2018 - ന് ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത് ലിക്വിഡേഷൻ നടപടികൾ തുടർന്ന് വരുകയും ചെയ്തു . 


Gaz , No. 27 / 2021 / DTP ( Co - operative ) . 


333 


124 


KERALA GAZETTE 


[ PART III 


ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത തീയതിയിലെ ആസ്തി - ബാധ്യതകൾ 8-2-2019 -ാം തീയതിയിൽ സമർപ്പിച്ച 2017-18 വർഷത്തെ 
ആഡിറ്റ് റിപ്പോർട്ട് അടിസ്ഥാനമാക്കി തയ്യാറാക്കി ആയത് താഴെ നൽകുന്നു . 


ബാധ്യതകൾ 


തുക 


ആസ്തികൾ 


തുക 


₹ 


₹ 


ഓഹരി - എ 


63,300.00 


ബാങ്കുകളിൽ നിക്ഷേപം 


1,15,628.00 


റിസർവ് ഫണ്ട് ( നിക്ഷേപിക്കാത്തത് ) 


12,383.15 


പലവക സംഘത്തിന് വരേണ്ടവ 


9,534.00 


അനാമത്ത് കിട്ടാനുള്ളതിനുള്ള കരുതൽ 


2,122.70 


അനാമത്ത് സംഘത്തിന് വരേണ്ടവ 


2,122.70 


വിദ്യാഭ്യാസ ഫണ്ട് 


12,476.55 


അറ്റനഷ്ടം 


5,199.70 


ആഡിറ്റ് ഫീസ് 


929.00 


അഫിലിയേഷൻ ഫീസ് 


6,600.00 


മുൻ വർഷത്തിലെ വീതിക്കാത്ത ലാഭം 34,673.00 


ആ കെ 


1,32,484.40 


ആകെ 


1,32,484.40 


സമാപ്തീകരണ നടപടികളുടെ ഭാഗമായി ചട്ടം 69 ( 2 ) -ന് വിധേയമായി ക്ലെയിം നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി . 
സംഘത്തിന്റെ ആസ്തി ബാധ്യതകൾ സംബന്ധിച്ച് ക്ലെയിം ഉന്നയിച്ചുകൊണ്ട് ആരും ലിക്വിഡേറ്ററെ സമീപിക്കുകയുണ്ടായില്ല . 


സംഘത്തിലെ ആസ്തികളിൽ ബാങ്ക് നിക്ഷേപം X 1,15,628.00 പലിശ ഇനത്തിൽ ലഭിക്കാനുള്ള ? 9,534.00 ഉൾപ്പെടെയുള്ളവ 
ലിക്വിഡേറ്റർ പിരിച്ചെടുക്കുകയുണ്ടായി . ബാധ്യതയിനത്തിൽ സംഘത്തിൽ നിന്നും അടവാക്കാനുള്ള 7 929 എഡ്യൂക്കേഷൻ 
ഫണ്ടിനത്തിൽ അട വാക്കാനുള്ള ? 12,476 . 55 ലിക്വിഡേറ്റർ അട വാക്കി . നിലവിൽ സർക്കാർ ബാധ്യതകൾ യാതൊന്നും 
ബാക്കിനിൽപ്പില്ല . 


ലിക്വിഡേറ്ററുടെ 6-10-2020 വരെയുള്ള വരവ് ചെലവിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ആസ്തി ബാധ്യതകൾ 


താഴെ നൽകുന്നു . 


ബാധ്യതകൾ 


തുക 


ആസ്തികൾ 


തുക 
₹ 


തുക 
₹ 


ഓഹരി - എ 


63,300.00 


അനാമത്ത് സംഘത്തിന് വരേണ്ടവ 


2,122.70 


റിസർവ് ഫണ്ട് ( നിക്ഷേപിക്കാത്തത് ) 


12,383.15 


ലിക്വിഡേറ്ററുടെ ബാങ്ക് നിക്ഷേപം 


1,22,384.45 


അനാമത്ത് കിട്ടാനുള്ളതിനുള്ള കരുതൽ 


2,122.70 


അഫിലിയേഷൻ ഫീസ് 


6,600.00 


മുൻ വർഷത്തിലെ വീതിക്കാത്ത ലാഭം 34,673.00 


ലാഭം 


5,428.30 


ആക 


1,24,507.15 


ആക 


1,24,507.15 


സംഘത്തിൽ ബാക്കിനിന്നിരുന്ന മേൽ പ്രകാരമുള്ള ആസ്തി ബാധ്യതകളിൽ സമാപ്തീകരണ നടപടികളിലൂടെ ഈടാക്കാൻ 
കഴിയാത്ത ആസ്തികളും കൊടുത്ത് വീട്ടാൻ കഴിയാത്ത ബാധ്യതകളും യഥാക്രമം എഴുതി തള്ളുന്നതിനും കണ്ടുകെട്ടുന്നതിനും 
ലിക്വിഡേറ്റർ അപേക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പരാമർശം ( 2 ) പ്രകാരം താഴെ പറയുന്ന 3 2122,70 ആസ്തികൾ എഴുതിതള്ളുകയും 
X 1,24,507.15 ബാധ്യതകൾ കണ്ട് കെട്ടുകയും ചെയ്തു . ലിക്വിഡേറ്ററുടെ പേരിലുള്ള അക്കൗണ്ടിൽ ബാക്കിനിൽക്കുന്ന തുക തിരൂർ 
അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ പേരിലുള്ള കോമൺ ലിക്വിഡേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റുകയും ലിക്വിഡേറ്ററുടെ അക്കൗണ്ട് 
അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് . 


334 


6th JULY 2021 ) 


CO - OPERATIVE DEPARTMENT 


125 


ബാധ്യതകൾ 


ആസ്തികൾ 


തുക 
₹ 


തുക 


തുക 
₹ 


ഓഹരി - എ 


63,300.00 


അനാമത്ത് സംഘത്തിന് വരേണ്ടവ 


2,122.70 


റിസർവ് ഫണ്ട് ( നിക്ഷേപിക്കാത്തത് ) 


12,383.15 


അനാമത്ത് കിട്ടാനുള്ളതിനുള്ള കരുതൽ 


2,122.70 


അഫിലിയേഷൻ ഫീസ് 


6,600.00 


മുൻ വർഷത്തിലെ വീതിക്കാത്ത ലാഭം 34,673.00 


ലാഭം 


5,428.30 


ആക 


1,24,507.15 


ആകെ 


2,122.70 


മേൽപ്രകാരമുള്ള നടപടികൾക്ക് ശേഷം സംഘത്തിൽ ആസ്തിബാധ്യതകൾ യാതൊന്നും ബാക്കിനിൽപ്പില്ല . 


ലിക്വിഡേറ്റർ ചാർജ്ജ് ടുത്ത തീയതി മുതൽ നാളിതു വരെ യുള്ള ലിക്വിഡേറ്ററുടെ വരവ് ചെലവ് കണക്കു കൾ 
താഴെ നൽകുന്നു . 


വരവ് 


ചെലവ് 


തുക 
₹ 


തുക 
₹ 


സംഘം ബാങ്ക് അക്കൗണ്ടിലെ പലിശ വരവ് 12,030.00 


സംഘം ബാങ്ക് പലിശ നിക്ഷേപം 


12,030.00 


പലിശ - ലിക്വിഡേറ്ററുടെ അക്കൗണ്ട് 


9,567.00 


ലിക്വിഡേറ്ററുടെ ബാങ്ക് നിക്ഷേപം 


1,27,658.00 


1,27,658.00 


പലിശ - ലിക്വിഡേറ്ററുടെ ബാങ്ക് 


9,567.00 


സംഘത്തിന്റെ ബാങ്ക് നിക്ഷേപം 

പിൻവലിച്ചത് 
ലിക്വിഡേറ്ററുടെ ബാങ്ക് നിക്ഷേപം 
പിൻവലിച്ചത് 


1,37,225.00 


ആഡിറ്റ് ഫീസ് 


929.00 


വിദ്യാഭ്യാസ ഫണ്ട് 


12,476.55 


ലിക്വിഡേഷൻ ചാർജ് 


20,585.00 


കോമൺ ലിക്വിഡേഷൻ ഫണ്ട് അക്കൗണ്ട് 1,03,234.45 


ആ കെ 


2,86,480.00 


ആക 


2,86,480.00 


മുൻ നീക്കിയിരിപ്പ് 


0.00 


ബാക്കി നിൽപ്പ് 


0.00 


ആകെ 


2,86,480.00 


ആകെ 


2,86,480.00 


ലിക്വിഡേറ്റർ പിരിച്ചെടുത്ത തുക ഉൾപ്പെടെ ലിക്വിഡേറ്ററുടെ പേരിൽ ബാങ്കിലുണ്ടായിരുന്ന തുകയുടെ 15 % കണക്കാക്കിയ 
തുക 

₹ 20585 ലിക്വിഡേഷൻ ചാർജ്ജിനത്തിൽ സർക്കാരിലേക്ക് അടവാക്കി . ലിക്വിഡേഷൻ ആഡിറ്റ് യഥാവിധി എ.ഇ.എൽ. 
ആഡിറ്റർ പൂർത്തീകരിച്ചിട്ടുണ്ട് . സർക്കാർ ബാധ്യതകൾ മുഴുവനായും അട വാക്കിയിട്ടുണ്ട് . സമാപ്തീകരണ നടപടികൾ 
പൂർത്തീകരിച്ച് അന്തിമ പൊതുയോഗം 2-11-2020 - നു ലിക്വിഡേറ്റർ വിളിച്ച് ചേർക്കുകയും പരാമർശം ( 3 ) പ്രകാരം സംഘത്തിന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാവുന്നതാണെന്ന് സംഘത്തിന്റെ അന്തിമ പൊതുയോഗത്തിൽ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് . ടി 
തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് 73 ( 3 ) -ന് വിധേയമായ റിപ്പോർട്ട് സഹിതം തിരൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ മുഖേന 
അപേക്ഷ സമർപ്പിക്കുകയും ടി അപേക്ഷ പരിശോധിച്ച് പരാമർശം ( 4 ) പ്രകാരം തിരൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ സംഘത്തിന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാവുന്നതാണെന്ന് ശിപാർശയും ചെയ്തിട്ടുണ്ട് . മേൽ സാഹചര്യത്തിൽ താഴെ പറയും പ്രകാരം 
ഉത്തരവാകുന്നു . 


ഉത്തരവ് 


താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് കോക്കനട്ട് പ്രോസസിംഗ് ആന്റ് മാർക്കറ്റിംഗ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എം - 588 - ന്റെ 
അന്തിമ സമാപ്തീകരണ നടപടികൾ ലിക്വിഡേറ്റർ പൂർത്തീകരിച്ചതിനാൽ ടി സംഘത്തിന്റെ രജിസ്ട്രേഷൻ 1969 - ലെ കേരള 
സഹകരണ സംഘം നിയമം വകുപ്പ് 74 പ്രകാരം റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ സംഘത്തിന്റെ 
റിക്കാർഡുകൾ കേരള സഹകരണ സംഘം നിയമം 1969 ചട്ടം 70 പ്രകാരം മൂന്ന് വർഷം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതും ടി 
കാലാവധിക്കുശേഷം ഈ ഓഫീസിന്റെ അനുമതിക്ക് വിധേയമായി നശിപ്പിക്കാവുന്നതുമാണ് . 


സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) 

-ന്റെ 
കാര്യാലയം , മലപ്പുറം . 


( ഒപ്പ് ) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) . 


335 


126 


KERALA GAZETTE 


[ PART III 


സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ 
( ജനറൽ ) പുറപ്പെടുവിക്കുന്ന ഉത്തരവ് 

( ഹാജർ : ശ്രീ . രാജേന്ദ്രൻ , കെ . 


ഭ രണ 


സംഘം 


നമ്പർ 951/2021 എ.ഇ.എൽ. കെഡിസ് . 


2021 മേയ് 7 , 


ഭരണ സമിതിയുടെ കാലാവധി അവസാനിച്ചുവെങ്കിലും പുതിയ 
ഭരണ സമി തിയ തെരെ ഞെഞ്ഞെ ടു ക്കു ന്ന തിന് യാതൊരു 
നട പ ടി ക ളും സ്വീക രിച്ചിട്ടി ല്ലെ ന്നും 

സം ഘത്തിൽ 
സ് തംഭ ന മാണ് നില വി ലു ള്ള തന്നും 
പുനരുജ്ജീവനത്തിനു സാധ്യതയില്ലെന്നും ബോധ്യപ്പെട്ടതിനാൽ 
സംഘം പ്രവർത്തനം കേരള സഹകരണ നിയമം 71 ( 1 ) വകുപ്പ് 
പ്രകാരം സമാപ്തീകരിച്ചും സാമാപ്തീകരണ നടപടികൾ 
സ്വീകരിക്കുന്നതിന് 72 -ാം വകുപ്പ് പ്രകാരം ലിക്വിഡേറ്ററെ 
നിയമിച്ചും താഴെ ചേർത്ത് പ്രകാരം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


വിഷയം : -മൂന്നുനിരത്ത് അഗ്രികൾച്ചറൽ ലേബേഴ്സ് ആന്റ് 

കൺസ മേഴ്സ് വെൽഫെയർ സഹക രണ 
സംഘം ക്ലിപ്തം നമ്പർ സി 1938 - പ്രവർത്തന 
രഹിതം - കേരള സഹകരണ നിയമം 71 ( 1 } 
സംഘ പവർത്തനം സമാ പ് തീ ക രി ച്ചും 
72 -ാം വകുപ്പ് പ്രകാരം ലിക്വിഡേറ്ററെ നിയമിച്ചും 

ഉത്തരവാകുന്നത് സംബന്ധിച്ച് . 
സൂചന : - അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) , കണ്ണൂരിന്റെ 

13-1-2020 -ാം തീയതിയിലെ 12 / 2019 സി നമ്പർ 

കത്തും , 66 -ാം വകുപ്പ് പരിശോധന റിപ്പോർട്ടും . 
മൂന്നു നി രത്ത് അഗ്രികൾച്ചറൽ ലേബേഴ് സ് ആന്റ് 
കൺസ്യൂമേഴ്സ് വെൽഫെയർ സഹകരണ സംഘം ക്ലിപ്തം 
നമ്പർ സി 1938 പ്രവർത്തനം സംബ ന്ധിച്ച് പരിശോ ധന 
നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് കണ്ണൂർ അസിസ്റ്റന്റ് 
രജി സ് ടാർ ( ജനറൽ ) ഓഫീസിലെ ചിറക്കൽ യൂണിറ്റ് 
ഇൻസ്പെക്ടറെ നിയമിച്ചു ഉത്തരവായിരുന്നു . 

പ്രസ്തുത അന്വേഷണ റിപ്പോർട്ട് മേൽ സൂചന പ്രകാരം 
ഈ ഒാഫീസിൽ സമർപ്പിച്ചി രു ന്നു . ടി റിപ്പോർട്ട് 
പരി ശോ ധിച്ച തിൽ സംഘം പ്രവർത്തനം ആരം ഭിച്ചതു 
മുതൽ ഇതുവരെയായും നിയമാവലി പ്രകാരമുള്ള യാതൊരു 
പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ലെന്നും 25-4-2018 -ാം തീയതിയിൽ 


മൂന്നു നി രത്ത് അഗി കൾച്ചറൽ ലേബേഴ്സ് ആന്റ് 
കൺസ്യൂമേഴ്സ് വെൽഫെയർ സഹകരണ സംഘം ക്ലിപ്തം 
നമ്പർ സി 1938 പവർത്തനം കേരള സഹകരണ നിയമം 
71 ( 19 -ാം വകുപ്പ് പ്രകാരം സമാപ്തീകരിച്ചും ലിക്വിഡേഷൻ 
നട പടികൾ സ്വീക രിക്കു ന്ന തിന് 72 -ാം വകുപ്പ് പ്രകാരം 
കണ്ണൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) ഓഫീസിലെ ചിറക്കൽ 
യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്റർ ആയി നിയമിച്ചു 
കൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ ഉടൻ 
ചുമതല ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാസമയം 
ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതുമാണ് . 


സഹകരണ സംഘം 


ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) 

-ന്റെ 
കാര്യാലയം , കണ്ണൂർ . 


( ഒപ്പ് ) 
ജോയിന്റ് രജിസ്ട്രാർ 

( ജനറൽ ) . 


ണ 


336 


Salim A 


Digitally signed by Salim A 
Date : 2021.08.13 11:02:16 
+ 05'30 ' 


